Regn . No . KERBIL /2012/ 45073 
dated 5 - 9 - 2012 with RNI 

Reg. No . രജി. നമ്പർ 
KL/ TV ( N )/ 634/2012 -14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNO 


കര 


രള സർക്ക 
NMENT OF 


മാർ 


S 


F KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM , TUESDAY 


No . 


Vol. II | 
വാല്യം 2 [ 


| 16th July 2013 
2013 ജൂലൈ 16 
25th Ashadha 1935 
1935 ആഷാഢം 25 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART IV 


Private Advertisements and Miscellaneous 

Notifications 


മ്യൂസിയം മൃഗശാലാ വകുപ്പ് 


പുനർ ദർഘാസ് പരസ്യം 


നമ്പർ എം . ഇസഡ്( ജി )- 4403/2012 . 


2013 ജൂൺ 20. 


തിരു വ ന ത പുരം മ്യൂസിയം മൃഗ ശാല വകു പ്പിൽ ദർഘാസുകൾ ദർഘാസ് ഫോമിൽ സമർപ്പിക്കേണ്ടതാണ്. 
ബാട്ടാ ണി ക്കൽ ഗാർഡ നിലെ എല്ലാ മര ങ്ങൾക്കും ടെൻഡർ ഫോം ആവശ്യമുള്ളവർ മ്യൂസിയം മൃഗശാല വകുപ്പ് 
സയന്റിഫിക്ക് ഡോക്യുമെന്റേഷന്റെ ഭാഗമായി നമ്പർ ഇടുന്നതിന് ഡയറക്ടറുടെ പേരിൽ അപേക്ഷ നൽകേണ്ടതും ടെൻഡർ 
താൽപ്പര്യമുള്ളവ രിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചു 

ഫോമിന്റെ വിലയായ 3 300 -ാം വാറ്റും ഒടുക്കേണ്ടതുമാണ്. ഈ 
കൊള്ളുന്നു . 

തുക യാതൊരു കാരണവശാലും തിരികെ നൽകുന്നതല്ല. 

ടെൻഡർ ഫോമുകൾ കൈമാറാവുന്നതല്ല. ടെൻഡർ ഫോമുകൾ 
ദർഘാസ് സമർപ്പിക്കുന്ന കവറിൽ “ തിരുവനന്തപുരം 

19 -7 - 2013 -ാം തീയതി 1 മണിവരെ ഓഫീസിൽ നിന്ന് ലഭിക്കു 
ബൊട്ടാണിക്കൽ ഗാർഡനിലെ മര ങ്ങൾക്ക് നമ്പർ ഇടുന്ന 

ന്നതാണ്. ടെൻഡർ ഫോമിന്റെ വിലയായി ചെക്ക്, പോസ്റ്റേജ് 
തിനുള്ള ദർഘാസ് എന്ന് എഴു തി രി രി ക്കേ ണ്ട താ ണ്. 

സ്റ്റാമ്പ് ഇവ സ്വീകരിക്കുന്നതല്ല. കൂടാതെ ടെൻഡർ ഫോം 
ദർഘാസുകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 19- 7 - 2013 - ന് 

വി. പി . പി. ആയി അയയ്ക്കുന്നതല്ല. ടെൻഡറിനോടൊപ്പം 
പകൽ 3 മണിവരെയാണ്. ദർഘാസുകൾ ഡയറക്ടർ, മ്യൂസിയം 

ക്വാട്ട് ചെയ്യുന്ന തുകയുടെ 1 % നിരതദ്രവ്യമായി ഡയറക്ടറുടെ 
മൃഗശാലാ വകുപ്പ്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ 

പേരിൽ മാറാവുന്ന ഡി . ഡി. ആയി സമർപ്പിക്കേണ്ടതാണ്. 
ആയിരിക്കണം അയ ക്കേ ണ്ടത്. താമസിച്ച് ലഭിക്കു ന്നവ 
സ്വീകരിക്കുന്നതല്ല. ദർഘാസുകൾ അന്നേദിവസം 3.30- ന് അവ 

ടെൻഡറിനോടൊപ്പം ആവശ്യമായ രേഖകളോ മതിയായ 
സമർപ്പിച്ചവരുടേയോ അവർ രേഖാമൂലം ചുമതലപ്പെടുത്തിയവ 

- ഇ . എം . ഡി . യോ ഇല്ലാത്തവ ഏറ്റവും കുറഞ്ഞ നിരക്ക് ക്വാട്ട് 
രുടേയോ സാന്നിദ്ധ്യത്തിൽ ഡയറക്ടറുടെ ഓഫീസിൽവച്ച് 

ചെയ്തതാണെങ്കിൽ പോലും നിരസിക്കുന്നതാണ്. ടെൻഡറുകൾ 
തുറക്കുന്നതാണ്. 

യാതൊരു കാര ണവും കൂടാതെ നിര സി ക്കാനും 


മാറ്റിവയ്ക്കാനുമുള്ള അധികാരം ഡയറക്ടറിൽ നിക്ഷിപ്തമാണ്. 
ഇതിനെകുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ തിരുവനന്തപുരം 
മ്യൂസിയം മൃഗശാലാ ഡയറക്ടറേറ്റിൽ നിന്നും പ്രവർത്തി 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


ഡയറക്ടറേറ്റ്, 
മ്യൂസിയവും മൃഗശാലയും, 
തിരുവനന്തപുരം. 


( ഒപ്പ്) 
ഡയറക്ടർ. 


